Kerala Gazette No. 34 dated 21st August 2007 . 
PART III 


STORES PURCHASE DEPARTMENT 


Medical Education Department 

TENDER NOTICES 


( 2 ) 


- (1 ) 


| [ 60 /2007- 08 / MCTCR ) 
No. C1- 10324/2007/ MCTCR . 26th July 2007 . 

Sealed tenders are invited for the supply of 
Laproscopic Accessories for the Department of 
Obstetrics and Gynaecology, Medical College, Thrissur. 
The tender should be superscribed “ Tender 
No. 60 /2007 -08 /MCTCR for the supply of Laproscopic 
Accessories and addressed to the Principal, Medical 
College , Thrissur. The last date fixed for the receipt of 
tender is at 1 p . m . on 11 - 9 - 2007 and opening is at 
3 p . m . on 11- 9 -2007 . Sale of tenders will be closed on 
10 -9 -2007 at 4 p . m . The cost of tender form is Rs. 790 
and duplicate copy is Rs. 450 . The tender form is not 
transferable . Only money order will be accepted towards 
cost of tender form till 4 -9 -2007 at 4 p . m . Rs. 50 should 
be sent additionally if needed by post . Further details 
can be had from the office of the undersigned . 

-- തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒബ്സ്ക്ടിക്സസ് 
ആന്റ് ഗൈനക്കോളജി ഡിപ്പാർട്ടുമെന്റിലേക്ക് ആവശ്യമായ 
ലാപ്രോസ്കോപ്പിക് അക്സസറീസ് സ്പ്ലെ ചെയ്യുന്നതിനായി 
ത യ്യാ റു ള്ള വ രിൽ നിന്നും മുദ്രവെച്ച് ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ 60 / 2007 - 08 / എംസിടി സി ആർ എന്ന് 
രേഖപ്പെടുത്തേണ്ടതും പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
തൃശ്ശൂർ, മുളംകുന്നത്തുകാവ്- 680 596 എന്ന വിലാസത്തിൽ 
11 - 9 - 2007 ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി അയച്ചുതരേണ്ടതും 
ആകു ന്നു . ദർഘാസു കൾ അന്നേ ദിവസം 3 മണിക്ക് 
ബന്ധ പ്പെട്ട വ രുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതമാണ്. 
ദർഘാസ് ഫാറ ത്തിന്റെ വില 790 രൂപ, ഡ്യൂപ്ലിക്കേറ്റ് 
ഫാറത്തിന്റെ വില 450 രൂപ. ഫാറം വിൽപ്പന അവസാ 
നിക്കുന്ന തീയതി 10 - 9 - 2007 , 4 മണി. മണിയോർഡർ 
സ്വീകരിക്കുന്ന അവസാന തീയതി 4 - 9 - 2007 , 4 മണി. 

ഫോറം തപാലിൽ ലഭിക്കണമെന്നുള്ളവർ 50 രൂപ ചേർത്ത് 
മണിയോർഡർ അയ യ് ക്കേ ണ്ട താ ണ്. വൈകിക്കിട്ടുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
കൂടു തൽ വിവ ര ങ്ങ ൾക്ക് ഓഫീസുമായി പ്രവർ ത്തി 
ദിവസങ്ങളിൽ ബന്ധപ്പെടുക. 


[61/2007- 08/ MCTCR ) 
No. C2 -10376/ 2007/ MCTCR . 

26th July 2007. 
Sealed tenders are invited for the supply of 
Chemicals for the Various Departments of Medical College, 
Thrissur. The tender should be superscribed “ Tender 
No. 61 /2007 - 08 /MCTCR for the supply of Chemicals ” and 
- addressed to the Principal , Medical College , Thrissur. 

The last date fixed for the receipt of tender is at 1 p . m . 
on 11 - 9 - 2007 and opening is at 3 .15 p . m . on 11 - 9 - 2007. 
Sale of tenders will be closed on 10 - 9 - 2007 at 4 p . m . 
The cost of tender form is Rs . 450 and duplicate copy is 
Rs. 225 . The tender form is not transferable . Only 
Money Order will be accepted towards cost of tender 
form till 4 - 9 - 2007 at 4 p . m . Rs. 50 should be sent 
additionally if needed by post . Further details can be had 
from the office of the undersigned . 

- തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ടു 
മെന്റുകളിലേക്ക് ആവ ശ്യ മായ കെമി ക്ക ലു കൾ സപ്ല 
ചെയ്യു ന്ന തി നായി തയ്യാറുള്ള വ രിൽ നിന്നും മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാ സു കൾ 61/ 2007 - 08 / എംസിടി സി ആർ എന്ന് 
രേഖപ്പെടുത്തേണ്ടതും പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
തൃശ്ശൂർ, മുളംകുന്നത്തുകാവ്- 680 596 എന്ന വിലാസത്തിൽ 
11 - 9 - 2007 ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി അയച്ചുതരേണ്ടതും 
ആകുന്നു . ദർഘാസുകൾ അന്നേ ദിവസം 3. 15 മണിക്ക് 
ബന്ധ പ്പെട്ട വ രുടെ സാന്നിദ്ധ്യ ത്തിൽ തുറക്കുന്നതാണ്. 
ദർഘാസ് ഫാറ ത്തിന്റെ വില 450 രൂപ, ഡപ്ലി ക്കേറ്റ് 
ഫാറത്തിന്റെ വില 225 രൂപ. ഫാറം വിൽപ്പന അവസാ 
നിക്കുന്ന തീയതി 10 - 9 - 2007 , 4 മണി. മണിയോർഡർ 
സ്വീകരിക്കുന്ന അവസാന തീയതി 4 - 9 - 2007 , 4 മണി. 
ഫോറം തപാലിൽ ലഭിക്കണമെന്നുള്ളവർ 50 രൂപ ചേർത്ത് 
മണിയോർഡർ അയയ്ക്കേ ണ്ട താ ണ് . വൈകിക്കിട്ടുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
കൂടു തൽ വിവ ര ങ്ങ ൾ ക്ക് ഓഫീസുമായി ( പവർ ത്തി 
ദിവസങ്ങളിൽ ബന്ധപ്പെടുക . 


Medical College , 
Thrissur. 


( Sd.) 
Principal. 


ദർഘാസുകൾ അംഗീകരിച്ചതായി ഫാം ആഫീസിൽ നിന്നും അറിയിക്കു 
ന്നതനുസരിച്ച് സ്വന്തം ചെലവിൽ ആഫീസിൽ നിന്നും ആവശ്യപ്പെടുന്ന അള 
വിലും തൂക്കത്തിലും കമ്പി ഫാമിൽ എത്തിച്ചു നല്കേണ്ടതാണ്. 

നിര ത ദ വ്യ മായി 1000 രൂപ ഫാം ആഫീസിൽ അട യ് ക്കേ ണ്ട 
താ ണ്. സെ ക്യൂ രിറ്റി ഡിപ്പോ സി റ്റാ യി 1,000 രൂപ പണമായോ 
ഡിമാന്റ് ഡാഫ്റ്റായോ ആ ഫീ സിൽ അ ട യ് ക്കേ ണ്ട താ ണ് . 
ആവശ്യമെങ്കിൽ കൂടുതൽ കമ്പി ഇതേ നിരക്കിൽ നല്കുന്നതിന് കരാറുകാ 
രൻ ബാദ്ധ്യസ്ഥനായിരിക്കും. ടി നിരക്ക് 31 - 3- 2008 വരെ ബാധകമായിരിക്കും. 
മറ്റെല്ലാ സർക്കാർ ലേല നിബന്ധനകളും ഇതിനു ബാധകമായിരിക്കും. 


( 3 ) 


കോഴാ യിലുള്ള കോട്ടയം ജില്ലാ ക്യ ഷി തോട്ടത്തി ലേക്ക് 
2007 - 08 വർഷത്തിൽ ആവശ്യമായി വരുന്ന 5000 സ്ക്വയർ മീറ്റർ ഷെയ്ഡ് നെറ്റ് 
ഗ്രീൻ 50 % നൽകുവാൻ തയ്യാറുള്ള വിതരണക്കാരിൽ നിന്നും മുദ്രവച്ച ദർഘാ 
സുകൾക്ഷണിച്ചുകൊള്ളുന്നു . 


കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത 400 രൂപ വില യുള്ള 
( വി ല് പന നികുതി പുറ മെ ) നിർദ്ദിഷ്ട ദർ ഘാ സു കൾ 4 - 9 - 2007 , 
10. 30 മണിവരെ ഫാം ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


- പൂരിപ്പിച്ച ദർ ഘാ സു കൾ ഫാം സൂപണ്ട്, ജില്ലാ 
കൃഷിത്തോട്ടം, കോഴാ എന്ന പൂർണ്ണമേൽവിലാസം എഴുതിയ ലാക്കോട്ടിൽ 
അടക്കം ചെയ്ത് 4 - 9 - 20:07 , 10 . 45 വരെ സ്വീക രി 
ക്കു ന്ന താ ണ്. ലാക്കോട്ടിനു മുക ളിൽ “2007 - 08 വർഷ ത്തിൽ 

ഷ യ് ഡ് നെറ്റ് നൽകു ന്ന തിനുള്ള ദർഘാസ് എന്ന് 
വ്യക്ത മായി എഴു തി യി രി ക്കേ ണ്ട തും അ പേ ക്ഷ കന്റെ പൂർണ്ണ 
മേൽവിലാസം രേഖപ്പെടുത്തേണ്ടതുമാണ്. 


ദർ ഘാ സു കൾ 4 - 9 - 2007 തീയതി 11 -ാം മണിക്ക് 
ദർഘാസുകൾ സമർപ്പിച്ചിട്ടുള്ള സന്നിഹിതരായിരിക്കുന്ന വ്യക്തികളുടെ സാന്നി 
ദ്ധ്യ ത്തിൽ തുറന്നു 

പരി ശോ ധി ക്കു ന്നതും 
മേലധികാരികളുടെ അംഗീകാരത്തിനു വിധേയ മായി കുറഞ്ഞ തുക 
രേഖ പ്പെ ടു ത്തി യി രി ക്കുന്ന വ്യക്തിക്ക് താല് ക്കാ ലിക മാ യി 
ഉറപ്പിക്കുന്നതുമാണ്. 


ദർഘാസുകൾ അംഗീകരിച്ചതായി ഫാം ആഫീസിൽ നിന്നും അറിയിക്കു 
ന്നതനുസരിച്ച് സ്വന്തം ചെലവിൽ ആഫീസിൽ നിന്നും ആവശ്യപ്പെടുന്ന അള 
വിലും തൂക്കത്തിലും ഷെയ്ഡ് നെറ്റ് ഫാമിൽ എത്തിച്ചു നൽകേണ്ടതാണ്. 


- നിരതദ്രവ്യമായി 1000 രൂപ ഫാം ആഫീസിൽ അടയ്ക്കേണ്ടതാണ്. സെ 
ക്യൂരിറ്റി ഡെപ്പോസിറ്റായി 1,000 രൂപാ പണമായോ ഡിമാന്റ് ഡ്രാഫ്റ്റായോ ആഫീ 
സിൽ 

അട യ് ക്കേ ണ്ട താ ണ് . 
ആവ ശ്യ മെ ങ്കിൽ കൂടു തൽ ഷയ് ഡ് നെറ്റ് ഇതേ നിര ക്കിൽ 
നല്കുന്നതിന് കരാറുകാരൻ ബാദ്ധ്യസ്ഥനായിരിക്കും. ടി നിരക്ക് 31 -3 - 2008 
വരെ ബാധകമായിരിക്കും. മറ്റെല്ലാ സർക്കാർ ലേല നിബന്ധനകളും ഇതിനു 
ബാധകമായിരിക്കും. 


ജില്ലാ കൃഷിത്തോട്ടം, 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


കോഴാ . 


